Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No . രജി. നമ്പർ 
KL / TV ( N ) / 12 /2009 - 2011 


सत्यमेव जयते 


കര 
GOVERNME 


ൽ 


ക 


രള സർക് 
VMENT OF 


ർക്കാർ 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


31st May 2011 

2011 മേയ് 31 
10th Jyaishta 1933 
1933 ജ്യേഷ്ഠം 10 


വാല്യം 56 


നമ്പർ 


Industrial Training Department 

TENDER NOTICES 


(1 ) 


No. E2/ 1174/2010 . 

7th May 2011. 
Sealed competitive tenders are invited from the 
Suppliers/Distributors/Companies for the supply of Training 
Materials to Machinist Trade of I. T . I., Malampuzha . 


സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും മൽസര സ്വഭാവമുള്ള 
സീൽവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് ഫോറത്തിന്റെ വില : 


Cost of tender form : 

Original X 400 + 4 % VAT. 

Duplicate X 200 + 4 % VAT. 
Last date and time of sale of tender form 
20 - 6- 2011 , 10 a. m . to 30- 6- 2011, 11 a. m . 

Last date and time of receipt of sealed tenders — 
30- 6- 2011, 2 p . m . 

Date and time of opening of sealed tenders 
30 -6-2011, 5 p. m . 

Tenders are directed to enclose a DD of amount 
equal to 1 % of quoted rate of stores and preliminary 
agreement in Kerala Stamp Paper worth * 100 (Rupees 
hundred only ). Tender name and date should be 
superscribed on the envelope. Tender form can be had 
from the office of the undersigned in all working day from 
10 a . m . to 5 p . m . Cost of tender form should be 
received by cash only . Tender form cannot be 
transferable. The rate quoted will be exist for three months 
from the date of opening of tender. 

- മല മ്പുഴ സർക്കാർ വ്യാവ സാ യിക പരിശീലന 
സ്ഥാപ ന ത്തിലെ മെഷ്യനിസ്റ്റ് ട്രേഡിലേക്ക് പരിശീലനം 
നൽകു ന്ന തി നാ വ ശ്യ മായ താഴെ പറയുന്ന ടയി നിംഗ് 
വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിന് തയ്യാറുള്ള വിതരണക്കാർ, 


ഒറിജിനൽ - 1 400 + 4 % വാറ്റ്. 

ഡ്യൂപ്ലിക്കേറ്റ്- X 200 + 4 % വാറ്റ്. 
ദർഘാസ് ഫോറം വിൽപ്പനയുടെ അവസാന തീയതിയും 
സമയവും - 20 -6-2011, 10 മണി മുതൽ 30 - 6- 2011, 11 മണിവരെ. 

-- ടെണ്ടർ സ്വീക രി ക്കുന്ന അ വ സാ ന തീ യ തിയും 
സമയവും - 30 - 6 - 2011, 2 മണി. 

- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും- 30 - 6 - 2011, 
5 മണി. 

ടെണ്ടറുകാർ ടെണ്ടറിനോടൊപ്പം ക്വാട്ട് ചെയ്ത തുകയുടെ 
1 % നിരതദ്രവ്യമായി പ്രിൻസിപ്പാൾ, ഐ . ടി. ഐ ., മലമ്പുഴ 
എന്ന പേരിൽ പാലക്കാട് മാറാവുന്ന ഡിമാന്റ് ഡാഫ്റ്റും 
? 100 വില യുള്ള കേരള മുദ്രപത ത്തിലെ ( പാഥ മി ക 
കരാർ പ്രതവും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. കവറിന് പുറത്ത് 
ടെണ്ടർ നമ്പരും തീയതിയും സൂചിപ്പിക്കേണ്ടതാണ്. ടെണ്ടർ 
ഉറപ്പിക്കുന്ന സ്ഥാപനം മുൻകരുതൽ നിക്ഷേപമായി നിശ്ചയിച്ച 
വിലയുടെ 5 % തുകയ്ക്ക് തുല്യമായ ഡിമാന്റ് ഡ്രാഫ്റ്റും 
കരാർ പ്രതവും സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടർ ഫോറങ്ങൾ 
എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 10 മണി മുതൽ 5 മണിവരെ 
ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ടെണ്ടർ ഫോറങ്ങളുടെ 
വില പണമായി മാത്രമേ സ്വീക രി ക്കു ക യു ള്ളു . ടെണ്ടർ 


- 2 Nos. 


ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. സാധനങ്ങളുടെ വില ദർഘാസ് ഫോറം വിൽപ്പനയുടെ അവസാന തീയതിയും 
ടെണ്ടർ തുറക്കുന്ന തീയതി മുതൽ 3 മാസക്കാലം വരെ പ്രാബല്യത്തിൽ സമയവും 20 - 6 - 2011, 10 മണി മുതൽ 30 - 6 - 2011 , 11 മണിവരെ. 
ലുണ്ടായിരിക്കുന്നതാണ്. 

ടെണ്ടർ സ്വീക രി ക്കുന്ന അ വ സാ ന തീ യ തിയും 
LIST OF ITEMS 

സമയവും - 30 - 6 -2011, 2 മണി. 
Sl. No . Items Quantity 

- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 30 - 6- 2011, 

5 മണി. 
1 Angle Plate adjustable 250x150x175 mm 

4 Nos. 

- ടെണ്ടറുകാർ ടെണ്ടറിനോടൊപ്പം ക്വാട്ട് ചെയ്ത തുകയുടെ 
2 Shaper tool holder turret type 3/8 " size 4 

1 % നിരതദ്രവ്യമായി പ്രിൻസിപ്പാൾ, ഐ . ടി. ഐ ., മലമ്പുഴ 
3 Shaper Indexing centre 

എന്ന പേരിൽ പാലക്കാട് മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റും 

? 100 വില യുള്ള കേരള മുദ്രപത്രത്തിലെ പാഥ മി ക 
4 Limit Plug gauge 5 mm - 25 mm by 2.5 

കരാർ പ്രതവും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. കവറിന് പുറത്ത് 
5 Ring gauges 5 mm -25 mm by 2.5 

ടെണ്ടർ നമ്പരും തീയതിയും സൂചിപ്പിക്കേണ്ടതാണ്. ടെണ്ടർ 
6 Toper gauge M. T. No. 1, 2 , 3 , 4 and 5 2 , 

ഉറപ്പിക്കുന്ന സ്ഥാപനം മുൻ കരുതൽ നിക്ഷേപമായി നിശ്ചയിച്ച് 

വിലയുടെ 5 % തുകയ്ക്ക് തുല്യമായ ഡിമാന്റ് ഡാം 
7 Planner gauge std. size (2 ) 

കരാർ പ്രതവും സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടർ ഫോറങ്ങൾ 
No. 32/2346/2010 . 

7th May 2011 . എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 10 മണി മുതൽ 5 മണിവരെ 
Sealed competitive tenders are invited from the ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ടെണ്ടർ ഫോറങ്ങളുടെ 
Suppliers /Distributors /Companies for the supply of വില പണമായി മാത്രമേ സ്വീക രിക്കു ക യു ള്ളു . ടെണ്ടർ 
Instrument Testing Bench to Instrument Mechanic Trade of 

ഫോറ ങ്ങൾ കൈമാറ്റം ചെയ്യു വാൻ പാടു ള്ള ത ല്ല . 
I. T. I. Malampuzha . 

സാധനങ്ങളുടെ വില ടെണ്ടർ തുറക്കുന്ന തീയതി മുതൽ 
Name of item with specification — T. W . Instrument 

3 മാസക്കാലം വരെ പ്രാബല്യത്തിലുണ്ടായിരിക്കുന്നതാണ്. 
Testing Bench with Cupboard ( 1800x900x900mm mica top 
cubboards with lock ). 
Quantity -- 8 Nos. 

No. E2/1508 /2010. 

7th May 2011 . 
Cost of tender form : 

Sealed competitive tenders are invited from Suppliers/ 
Original X 400 + 4 % VAT. 

Distributors /Companies for the supply of Furniture to 

Draftsman Civil Trade of ITI Malampuzha. 
Duplicate 7 200 + 4 % VAT. 
Last date and time of sale of tender form 

DETAILS OF ITEMS 
20 - 6- 2011 , 10 a . m . to 30 - 6 - 2011 , 11 a . m . 

SL. Name of item with 

Quantity 
Last date and time of receipt of sealed tenders — 

specification 

Nos. 
30- 6- 2011, 2 p. m . 
Date and time of opening of sealed tenders 

- 1 Tw drawing table 122x60x105cm 
30 - 6-2011, 5 p . m . 

top tapered and openable 
Tenders are directed to enclose a DD of amount 2 Tw stool 40x30x70 cm 
equal to 1 % of quoted rate of stores and preliminary 
agreement in Kerala Stamp Paper worth X 100 . Tender 

Cost of tender form : 
name and date should be superscribed on the envelope . 

Original — * 300 + 4 % VAT. 
Tender form can be had from the office of the undersigned 
in all working day from 10 a. m . to 5 p . m . Cost of tender 

Duplicate — * 150 + 4 % VAT. 
form should be received by cash only. Tender form cannot 
be transferable . The rate quoted will be exist for three 

Last date and time of sale of tenders 
months from the date of opening of tender. 

20 - 6- 2011 , 10 .30 a. m . to 30 -6 -2011, 11 a. m . 

Last date and time of receipt of sealed tenders 
മല മ്പു ഴ സർക്കാർ വ്യാവസായിക പരിശീലന 

30- 6- 2011, 2 p. im . 
സ്ഥാപനത്തിലെ ഇൻസ്ട്രമെന്റ് മെക്കാനിക് ട്രേഡിലേക്ക് 
പരിശീലനം നൽകു ന്ന തി നാ വ ശ്യ മായ താഴെ പറയുന്ന 

Date and time of opening of sealed tenders 
ഇൻസ്ട്രമെന്റ് ടെസ്റ്റിംഗ് ബെഞ്ച് വിതരണം ചെയ്യുന്നതിന് 

30 -6- 2011, 5 p . m . 
തയ്യാറുള്ള വിതരണക്കാർ, സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും 
മൽസര സ്വഭാവമുള്ള സീൽവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 

Tenders are directed to enclose a D . D of amount 
കൊള്ളുന്നു . 

equal to 1 % of quoted rate of stores and preliminary 

agreement in Kerala Stamp Paper worth * 100 (Rupees 
- സാധ ന ങ്ങ ളുടെ പേരും വിവരവും - ഇൻസ്ടു മെന്റ് 

hundred only ). Tender Name and Date should be 
ടെസ്റ്റിംഗ് ബഞ്ച്, തേക്ക് മരം, കബോഡ് സഹിതം 

superscribed on the envelope. Tender form can be had 
1800 X 900 X 900 എം . എം . മൈക്ക് ടോപ്പ് കബോഡ് സഹിതം. 

from the office of the undersigned in all working day from 
അളവ് - 8 എണ്ണം. 

10 a . m . to 5 p . m . Cost of tender form should be 
ദർഘാസ് ഫോറത്തിന്റെ വില : 

received by cash only . Tender form cannot be 

transferable. The rate quoted will be exist for three 
ഒറിജിനൽ - 400 + 4 % വാറ്റ്. 

months from the date of opening of tender. 
ഡ്യൂപ്ലിക്കേറ്റ് - 200 + 4 % വാറ്റ്. 


No . 


മലമ്പുഴ സർക്കാർ വ്യവസായ പരിശീലന സ്ഥാപന 
ത്തിലെ ഡാറ്റ്സ്മാൻ സിവിൽ സ്റ്റേഡിലേക്ക് പരിശീലനം 
നൽ കു ന്ന തി നാ വ ശ്യ മായ താഴെ പറയുന്ന ടയി നിംഗ് 
വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിന് തയ്യാറുള്ള വിതരണക്കാർ, 
സ്ഥാപനങ്ങൾ എന്നിവ രിൽ നിന്നും മത്സര സ്വഭാ വമുള്ള 
സീലുവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


കമ 


- സാധനങ്ങളുടെ പേരുവിവരം 


എണ്ണം 


നമ്പർ 


- 


10 


ഡായിംഗ് ടേബിൾ 122X60X105cm 
ടോപ്പ് ടാപ്പേഡ് അൻഡ്ഓപ്പണബിൾ 
( തേക്ക് മരം ) 
സൂൾ ( 40X30X70 cm ) 
( തേക്ക് മരം) 


2 


ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - X 300 + 4 % വാറ്റ്. 

പകർപ്പ് - Y 150 + 4 % വാറ്റ്. 
ടെണ്ടർ വിൽപന നടത്തുന്ന തീയതിയും സമയവും 
20 - 6 - 2011, 10.30 മണി മുതൽ 30 - 6 - 2011, 11 മണി വരെ. 

ടെണ്ടർ സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 
30 - 6 - 2011, 2 മണി. 

ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 
30 - 6 - 2011, 5 മണി. 

- ടെണ്ടറർമാർ ടെണ്ടറിനോടൊപ്പം ക്വാട്ട് ചെയ്ത തുകയുടെ 
1 % നിരതദ്രവ്യമായി പ്രിൻസിപ്പാൾ, ഐ . ടി . ഐ ., മലമ്പുഴ 
എന്ന പേരിൽ പാലക്കാട് മാറാവുന്ന ഡിമാന്റ് ഡാം 
ൽ 100 ( നൂ റ്) രൂപ വില യുള്ള കേരള മുദപ്രത ത്തിലെ 
പ്രാഥമിക കരാർ പ്രതവും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. കവറിനു 
പുറത്ത് ടെണ്ടർ നമ്പരും തീയതിയും സൂചിപ്പിക്കേണ്ടതാണ്. 
ടെണ്ടർ ഉറപ്പിക്കുന്ന സ്ഥാപനം മുൻ കരുതൽ നിക്ഷേപമായി 
നിശ്ചയിച്ച വില യുടെ 5 % തുകയ്ക്ക് തുല്യമായ ഡിമാന്റ് 
ഡാറ്റും കരാർ പത്രവും സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടർ 
ഫോറങ്ങൾ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 10 മണി മുതൽ 
5 മണി വരെ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ടെണ്ടർ 
ഫോറങ്ങളുടെ വില പണമായി മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
ടെണ്ടർ ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . 
സാധനങ്ങളുടെ വില ടെണ്ടർ തുറക്കുന്ന തീയതി മുതൽ 
3 മാസക്കാലം വരെ പ്രാബല്യത്തിലുണ്ടായിരിക്കുന്നതാണ്. 


Office of the Principal, 
Industrial Training Institute , 
Malampuzha. 


( Sd.) 
Principal. 


